- 


ക്കാ 


Government ofKerala 
കേരള സർക്കാർ 

2008 


് 


| Reg . No. രജി നമ്പർ 
KLITV( N ) /122006- 2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


Vol. LIII 
വാല്യം 53 


No. | 33 


12th August 2008 
Thiruvananthapuram , Tuesday 2008 ആഗസ്റ്റ് 12 
തിരുവനന്തപുരം, ചൊവ്വ 

21st Sravana 1930 

1930 ശ്രാവണം 21 
PART III 


നമ്പർ 


Stores Purchase 


Technical Education Department 
SHORT TENDER NOTICE 

[4|08 |P4[ E & C ) 
No . P1-275 /2008/ E & C . 

15th July 2008. 
Sealed tenders are invited for the supply of Battery for UPS ( 12 V 65 AH SMF Battery) - 16 Nos. 
for the use of Electronics and Communication Department of College of Engineering , Thiruvananthapuram . 
Cost of tender form : 

Original - Rs. 450. 
Duplicate - Rs. 225 . 

By Post (original) - Rs. 480 . 
Last date and time of sale of tender form - 20 - 8 -2008 , 2 D . m . 
Last date and time of receipt of tender- 21-8 -2008, 3 p . m . 
Date and time of opening of tenders - 22- 8 -2008 , 11 a . m . 

Intending tenderers may on application to the undersigned to obtain the requisite tender form 
on which tenders should be submitted . Applications for . the tender form should be accompanied by a 
remittance of above prices fixed for the same and which is non -refundable under any circumstances . The 
tender forms are not transferable . Cost of tender form is only acceptable by money order or cash remittiince 
to this office . As per condition the tenderer should send along with his tender an agreement excuuted 
and signed in Kerala Stamp Paper Value ofRs. 50 and E . M . D . 1 % of the total cost of articles tendered . 
Tenders without agreement, tender form and E . M . D . will be rejected . 
തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ജലക കാണിക്സ് ആൻ " all 

iണി( ഷൻ സ് 
എഞ്ചിനീയറിംഗ് വകുപ്പി ല ് ആവശ്യമായ യു . പി .എസ്. ബാറററി (12 വി 653 എ . എച്ച്.എസ് എം എഫ്. 
ബാറാറി --16 എണ്ണം വിതരണം ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
കാണിച്ചുകൊളളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ -രൂപ 450 , 
ഡിക്കേറ്- രൂപ 225 , 

തപാൽവഴി - പ് 480 
gർ ഘാസ / ഫോറത്തിന്റെ വിനീപ്പനയുടെ അവസാന തീയതിയും സമയ ം - 20 -13, 2008 , 2 മണി, 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 21 - 8 - 2008 , 3 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 22- 8- 2008, 11 മണി . 

ദർഘാസ വില പ ണമായിട്ടാ മണിയോർഡറായിട്ടോ മാ ത ന സ്വീകരിക്കുകയുളളു . ദർഘാസ് നമ്പർ, 
തീയതി എന്നിവ രേഖപ്പെടുത്തി മു (രവച്ച കവറുകൾ ( പ്രിൻസിപ്പാൾ , എഞ്ചിനീയറിംഗ് കോളേജ്, 
തി രുവനന്തപുരം-10 എന്ന മേൽവിലാസത്തിൽ അയയ (കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന ദർഘാസുക 
പരിഗണിക്കുന്നതല്ല . ഒറീ ജിനൽ ദർഘാസ് ( പ്രമാണത്തൊടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവു 
50 രൂപ വിലയുള്ള കേരള നു പത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. 

- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ വില നിരക്കിന് ( പാബല്യമുണ്ടായിരി 

ണുതാ ", ദർഎ സ് ( പ്രമാണം കൈമാറി2 ചെയ്യാൻ പാടില്ലാത്തതാണ്. 
College of Engineering , 

(Sd.) 
Thiruvananthapuram . 

Principal . 


